© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 26 
തിരുവനന്തപുരം, 26th January 2021 


വാല്യം 10 ന നമ്പര്‍ 
5 ചൊവ്വ 1196 മകരം 13 4 
13th Mak: 1196 
Vol. X Thiruvananthapuram, eee No. 
1942 മാഘം 6 
Tuesday 


6th Magha 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


377 





ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 9 വരെ കക്ഷികള്‍ 
പേരില്‍ അവകാശ സാക്ഷ്യപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസൃം കേരള ഗവണ്‍മെന്റ്‌ 
ഗസ്റ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(14) 


Maud enil4-557/2021. 2021 ജനുവരി 13. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ ആറ്റിങ്ങല്‍ വില്ലേജില്‍ 
ജി. ജി. നിവാസ്‌ വീട്ടില്‍ ജി. ഗോപാലകൃഷ്ണന്‍ നായര്‍ 
28-12 -2020-ാം തീയതി മരണപ്പെട്ടു വെന്നും പരേതന്റെ 
പേരിലുള്ള നിയമാനുസൃത ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കു 
ന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതന്റെ ഭാര്യ ഗിരിജാദേവി, എം. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ആറ്റിങ്ങല്‍-അവനവഞ്ചേരി വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വരുത്തിയ 
റിക്കാര്‍ഡുകളും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ 
ജി. ഗോപാലകൃഷ്ണന്‍ നായര്‍ 28-12-2020-ഠാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്‌ താഴെ പറയുന്ന അവകാശികള്‍ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു. 


ക്രമ Gold പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഗിരിജാദേവി, എം. ഭാര്യ 62 
2 ദേവിക ജി. കൃഷ്ണന്‍ മകള്‍ 35 


3 ഗോപിക ഗോപാലകൃഷ്ണന്‍ ം 33 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 3 വരെ കക്ഷികള്‍ 
പേരില്‍ അവകാശ സാക്ഷ്യപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെ 
ങ്കിലും ആക്ഷേമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസ്റ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(15) 


നമ്പര്‍ enil4-15548/2020. 2020 ഡിസംബര്‍ 30. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ കിഴുവിലം വില്ലേജില്‍ 
പുത്തന്‍വിള വീട്ടില്‍ സുദേവന്‍, എസ്‌. 14-3-2018-ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരയ ശാന്ത 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കിഴുവിലം-കൂന്തള്ളൂര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വരുത്തിയ റിക്കാര്‍ഡുകളും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ സൂദേവന്‍, എസ്‌. 14-3-2018-ാ൦ തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്‍ താഴെ പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശാന്ത ഭാര്യ 74 
2 കലേഷ്ബാബു, എസ്‌. മകന്‍ 52 
3 സുരേഷ്‌, വി. എസ്‌. » 48 
4 തങ്കച്ചി, എസ്‌. മകള്‍ 46 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


Gaz. No. 4/2021/DTP (CLR). 


37 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 4 വരെ കക്ഷികള്‍ 
പേരില്‍ അവകാശ സാക്ഷ്യപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ 


പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്‌, പ്പ) 
ചിറയിന്‍കീഴ്‌. തഹശീൽദാർ. 


Varkala Taluk 
NOTICES 


() 


No. B2-11247/2020. Sth January 2021. 


Notice is hereby given all to whom it may concern 
that Jayasudha, J., Sreekovil, Nellicode, Vadasserikonam P. O., 
Ottoor Village, Varkala Taluk, Thiruvananthapuram District 
in Kerala State has applied for a legal heirship certificate 
produced before NORKA and other purposes due to her 
husband Baiju Sugathan who died on 18-10-2020. 


Enquiries conducted through the Village Officer, 
Ottoor reveals that the following persons are the legal 
heirs of the deceased Baiju Sugathan. 


SCHEDULE 
Si. Name of the Relationship Age 
No. legal heirs with the deceased 
1 Valsala, B. Mother 62 
2 Jayasudha, J. Wife 31 
3 Jishnu, B. Son 12 
4 Vaishnavi, B. Daughter 21൭ 


The Father of the deceased is not alive. 


Objections if any against the issuance of legal 
hership certificate to above said 4 persons has to be filed 
in persons before the undersigned within 30 days from 
the date of publication of the notice in the Kerala 
Gazette. Belated applications and those sent by post will 
not be considered. 


(2) 


No. B2-11865/2020. 4th January 2021. 


Notice is hereby given all to whom it may 
concern Lekha Babu, Uthradom, Puthusserimukku P. O., 
Kudavoor Village, Varkala Taluk, Thiruvananthapuram 
District in Kerala State has applied for a legal heirship 
certificate produced for availing death compenstion 
from abroad and other purposes due to her husband 
Nandakumar, T. A. who died on 17-11-2020. 


Enquiries conducted through the Village Officers, 
Kudavoor, Varkala reveal that the following persons are 
the legal heirs of the deceased Nandakumar, T. A. 


578 


KERALA GAZETTE 


[Parr IIT 





SCHEDULE 
SI. Name of the Relationship Age 
No. legal heirs with the deceased 
1 Lekha Babu Wife 49 
2 Gourinanda Daughter 25 


The parents of the deceased is not alive. 


Objections if any against the issuance of legal 
hership certificate to above said 2 persons has to be filed 
in persons before the undersigned with in 30 days from 
the date of publication of the notice in the Kerala 
Gazette. Belated applications and those sent by post will 
not be considered. 


Taluk Office, 
Varkala. 


(Sd.) 
Tahsildar. 


Kattakada Taluk 


പരസ്യം 


() 


MAUB ag)3-10152/2020. 2020 ഒക്ടോബര്‍ 1. 


കാട്ടാക്കട താലൂക്കില്‍ മാറനല്ലൂര്‍ വില്ലേജില്‍ 
മറവത്തുര്‍ക്കോണം ഇ. എ. വിലാസത്തില്‍ ജോയ്സണ്‍, ഇ. 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
ബേബി, പി. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ മാറനല്ലൂര്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തുകയും 
റിപ്പോര്‍ട്ടു സമര്‍പ്പിച്ചിട്ടു ള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 
1-9-2016-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേര്‍ക്കു ന്നവരാണുള്ളതെന്നും 
കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസന്‍ 
നമ്പര്‍ ബന്ധം 
1 ബേബി, പി. ഭാര്യ 61 
2 പ്രീത, ബി. മകള്‍ 45 
3 ജസ്റ്റിന്‍ ജോയി, ജെ. മകന്‍ 38 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ 
വിവരം പരസ്ൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എ3-9753/2020. 2020 ഒക്ടോബര്‍ 1. 


കാട്ടാക്കട താലൂക്കില്‍ ഒറ്റശേഖരമംഗലം വില്ലേജില്‍ 
വാളിക്കോട്‌ കുളത്തിന്‍തല മേലെ പുത്തന്‍ വീട്ടില്‍ 
സരസ്വതി അമ്മ മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ 


38 


ലഭികാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരനായ 
മധുസൂദനന്‍ നായര്‍, എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ഒറ്റശേഖരമംഗലം വില്ലേജാഫീസര്‍ മുഖേന അവകാശ 
വിചാരണ നടത്തുകയും റിപ്പോര്‍ട്ടു സമര്‍പ്പിച്ചിട്ടുള്ളതും 
അതിന്‍പ്രകാരം ടിയാള്‍ 20-6-2020-ല്‍ മരിച്ചുപോയതായും 
പരേതയുടെ നിയമാനുസൃത അവകാശിയായി ചുവടെ 
ചേര്‍ക്കുന്നയാളാണുള്ളതെന്നും കാണുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
മധുസൂദനന്‍ നായര്‍, എസ്‌. മകന്‍ 56 
പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശി മേല്‍പ്പറഞ്ഞയാള്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എദ3-10785/2020. 2020 ഒക്ടോബര്‍ 1. 


കാട്ടാക്കട താലൂക്കില്‍ വിളവൂര്‍ക്കല്‍ താലൂക്കില്‍ 
ചൂഴാറ്റുകോട്ട മലയം പി. ഒ.-യില്‍ വേങ്കൂര്‍ കാര്‍ത്തിക വീട്ടില്‍ 
സി. ജനാര്‍ദ്ദനന്‍ നായര്‍ മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
പേരില്‍ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ ഷീല, വി. എസ്‌. 
വിളവൂര്‍ക്കല്‍ 

വിചാരണ 


അപേക്ഷയിന്‍മേല്‍ 
മുഖേന 
നടത്തുകയും റിപ്പോര്‍ട്ടു സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍പ്രകാരം 


ബോധിപ്പിച്ച 


വില്ലേജാഫീസര്‍ അവകാശ 


ടിയാന്‍ 6-6-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി ചുവടെ ചേര്‍ക്കു 
ന്നവരാണുള്ളതെന്നും കാണുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഷീല, വി. എസ്‌. ഭാര്യ 53 

2 ലക്ഷ്മി, ജെ. എസ്‌. മകള്‍ 29 

3 വിഷ്ണു, ജെ. എസ്‌. മകന്‍ 28 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ 
വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


കഴിഞ്ഞും 


